Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KLITV ( N )/ 12/ 2009 - 2011 


GOVER 


CNT OF 


VERAL 


( 


14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


am.2 | TEങ്കാരം . 


No. 


1 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd March 2009 

2009 മാർച്ച് 3 
12th Phalguna1930 
1930 ഫാൽഗുനം 12 


വാല്യം 54 


നമ്പർ | 


PART III 
Stores Purchase 


ണ 


. 


Jails Department 

TENDER NOTICE 
No , Gl- 1717292008. 

29th January 2009 . 
Sealed tenders are invited for the supply of 
Machines required for the Soap Manufacturing 
Unit of the Central Prison , Thiruvananthapuram . 

The tender should be superscribed with the 
Number , Name of Tender and addressed to the 
Additional Director General of Police 
( Prisons ), Prisons Headquarters, Poojappura , 
Thiruvananthapuram - 12 . 

Approximate cost - Rs. 2,10, 000 . 
Cost of tender form : 

Original - Rs . 500 + vAT . 

Duplicato - -Rs. 300 + VAT. 
Last date and time for receipt of tender with 
1 % EMD will be 12 Noon on 12- 3 - 2009 and will 
be opened at 4 p . m . on the same day , in the 
presence of such tenderers or their authorised 
representatives who may be present at that time . 

Late tenders will not be accepted . The rates 
quoted must be valid upto 30 -6 - 2009 . 

Tender formsmay be obtained from the Office of 
the Additional Director General of Police (Prisons) . 


Cheques , Postage Stamps etc. will not be 
accepted towards the cost of tender form nor will 
the forns be sent by V . P . P . Further details are 
available from Prisons Headquarters during 
office hours . 

തിര വനതപുരം സെൻട്രൽ ജയിലിലെ സാപ്പ 
നിർമ്മാണ യൂണിറ്ററിലേക്കാവശ്യമായ മഷീനുകൾ 
വിതരണം ചെയ്യുന്നതിന് മുമവച്ച ഭർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

മുവച്ച ദർഘാസുകൾ അടങ്ങിയ കവറിനു 
മുകളിൽ വിതരണം ചെയ്യുവാനുദ്ദേശിക്കുന്ന ദർഘാ 
സിൻറ ക്രമനമ്പരും പേരും എഴുതി അഡീഷണൽ 
ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പ്രിസൺസ ) , 
ജയിൽ ആസ്ഥാന കാര്യാലയം, തിരുവന്തപുരം-12 
എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. 

അടങ്കൽ തുക 2 ,10, 000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

- അസ്സ ൽ രൂപ 500 + വാററ് , 

പകർപ്പ് ---രൂപ 300 + വാററ്. 
ഘാസുകൾ 1 % നിരതദ്രവ്യം സഹിതം സമർപ്പി 
നെ അവസാന തീയതി 12-3 -2009 ഉച്ചയ്ക്ക് 12മണി. 
ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ 
അവരുടെ പ്രതിനിധികളുടെയോ - സാന്നിദ്ധ്യത്തിൽ 
ടെണ്ടറുകൾ 12 - 3- 2009 ,4മണിക്ക് തുറക്കുന്നതായിരിക്കും. 
-- താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ യാതൊ 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ടെണ്ടർ നിരക്ക 
30- 6-2009 വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കണം, 

അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ 
പോലീസ് (( പിസൺസ്) , തിരുവനന്തപുരത്തിന്റെ 
ഒാഫീസിൽ രൊക്കം പണമടച്ചാൽ ദർഘാസം ഫോറം 
ലഭിക്കുന്നതാണ്, 


The cost of tender forms shall not be refunded 
under any circumstances . Sale of tender forms 
will be closed at 12 No on 11 - 3-2009 . 


ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല . ദർഘാസ് ഫോറം 

കൈമാറാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിൻറ 
വിൽപ്പന 11 - 3- 2009 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 

ദർഘാസ് ഫോറം വി , പി , പി , ആയി അയയ്ക്കു 
കയാ ചെക്ക്, പോസ്റജ് സ്ററാമ്പ് മുതലായവ് 

ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുകയോ 
ചെയ്യുന്നതല്ല . വിശദവിവരങ്ങൾ ജയിൽ ആസ്ഥാന 
കാര്യാലയത്തിൽ നിന്നും പ്രവർത്തി സമയങ്ങളിൽ 
ലഭ്യമാണ്, 


( Sd . ) 


Prisons Headquarters, 
Poojappura , , 
Thiruvananthapuram . 


Por Additional Director General 

of Police ( Prisons ) . 


